


SL 





അനുഭവണ്ടല്‍ 


18 


ച്ചോംം. തിരുവനന്തപുരം യൂ ' 


ണിവേഴ്‌സിററി കോളേജ്‌ സാറിന്‍െറ മറെറാരു 
കുടുംബം--ഒരുപക്‌ ഷേ, മൂലകുടുംബം തന്നെ 
ആണല്ലോ. അവിടെ വന്നുചേരാനുണ്ടായസാ 
ഹചര്യം ഒന്ന്‌ അനുസ്മരിക്കാമോ? 

ഉത്തരം: അവിടെ വന്നു ചേരണമെന്നുതന്നെ 
ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പൊഴേ എന്‍െറ 
മോഹം. അവിടെ വന്നാല്‍പ്പോരാ, മലയാളം 
വകുപ്പിന്‍െറ അധിപനാകണമെന്നും ആഗ്ര 
ഹിച്ചിരുന്നു. അധിപന്‍ ആയാല്‍ മാതം പോരാ, 
രണ്ടു നില്യ്ക്കും പരിഗണനീയമായ ഒരു സ്വ 
തന്തവ്യക്തിത്വം സ്ഥാപിക്കണമെന്നുമുണ്ടാ 
യിരുന്നു ആശ. ആദ്യത്തേതു രണ്ടും സാധിച്ച. 
മൂന്നാമത്തേതും, അതിവിനയം ഭാവിക്കാതെ 
പറയുകയാണെങ്കില്‍ സാധിച്ചു എന്നാണ്‌ എ 
ന്‍െറ വിശ്വാസം. അതിരിക്കട്ടെ, അവിടെ ചെ 
ന്നുപെട്ടത്‌ എങ്ങനെ എന്നാണല്ലോ, ചോദ്യം. 

ഞാന്‍ ഒരു ഗവേഷണ വിദ്യാര്‍ത്ഥിയായി 
രുന്ന കാലത്തോ സ്കൂള്‍ അദ്ധ്യാപകനായി 
രുന്ന കാലത്തോ-ഏതെന്ന്‌ ഓര്‍മ്മയില്ല, കോ 
ളേജില്‍ ഒരു ഒഴിവുണ്ടായി. അപേക്ഷ അയച്ച. 
ജോലി മറെറാരാളിനാണ്‌ കിട്ടിയത്‌. തിരു 
നല്‍വേലിയില്‍ ജോലിയായിരിക്കെ പിന്നീടും 
വന്നു ഒരു ഒഴിവ്‌. എന്‍െറ അദ്ധ്യാപകനായി 
രുന്ന സി.ഐ. ഗോപാലപിള്ള പെന്‍ഷന്‍ പ 
ററിയ ഒഴിവ്‌. 1944-ല്‍ അന്ന്‌ പല അപേക്ഷ 
കരുണ്ടായിരുന്നു. കൂട്ടത്തില്‍ ഞാനും. അപേ 
ക്ഷകള്‍ പരിശോധിച്ച്‌ തിരഞ്ഞെടുപ്പു നട 
ത്താന്‍ നിയുക്തമായ സര്‍വകലാശാലാ ക 
മ്മിററി ഉള്ളൂരിന്‍െറ അദ്‌ ധ്യക്ഷതയിലുളള 
തായിരുന്നു. കമ്മിററി ഏററവും കൂടുതല്‍ മുന്‍ 
ഗണന കൊടുത്ത്‌ ശുപാര്‍ശ ചെയ്തത്‌, യൂ 
ണിവേഴ്‌ സിററി നിശ്ചയിച്ച യോഗ്യതകളി 
ല്ലാത്ത ഒരാളിനെ ആയിരുന്നു. മുന്‍ഗണന 
നല്‍കി എന്നുമാ്രതമല്ല, ആ ആളിനെ മാത്രമേ 
നിയമിക്കാവൂ എന്നുകൂടി എഴുതിപ്പിടിപ്പിച്ു. 
ഈ രഹസ്ൃശുപാര്‍ശ ആഫീസിലെ ഒരു സു 
ഹൃത്തു മുഖേന രണ്ടു മണിക്കൂറിനകം ഞാന്‍ 
അറിഞ്ഞു. റിപ്പോര്‍ട്ടില്‍ രണ്ടാം സ്ഥാനത്ത്‌ 
എന്‍െറ പേര്‍ ചേര്‍ത്തിരുന്നു. ഇതും ഞാന്‍ 
അറിഞ്ഞു. ആശാഭംഗത്തിന്‍െറ നെല്ലിപ്പലക 
യില്‍ എത്തിക്കഴിഞ്ഞിട്ടും ഒരററകൈ രപയോ 
ഗിക്കാന്‍ ഞാന്‍ തീരുമാനിച്ചു. അന്നത്തെ 
പ്രോ-വൈസ്‌ ചാന്‍സലര്‍ പാപ്പുവര്‍ത്ത്‌ എന്ന 
സായിപ്പായിരുന്നു. അദ്ദേഹത്തെ ആഫീസില്‍ 
കാണാന്‍ ശ്രമിച്ചു. ഉദ്യോഗാര്‍ത്ഥി ആയതു 
കൊണ്ട്‌ ഞാന്‍ കാണാന്‍ പാടില്ലെന്ന്‌ താഴെ 
യുള്ളവര്‍ വിലക്കി. എന്നാല്‍ കണ്ടിട്ടു മേല്‍ 
ക്കാര്യം എന്നു ഞാനും തീരുമാനിച്ചു. സായി 
പ്പിന്‍റ താമസസ്ഥലത്ത്‌ ധൈര്യമായിട്ടങ്ങു 
ചെന്നു. ഉദ്യോഗാര്‍ത്ഥി ആണെന്ന്‌ അറിയി 





എന്‍െറ കാലത്ത്‌ എനിക്കുണ്ടായി 
രുന്ന വലിയൊരു ഭാഗ്യം, ഞാന്‍ മുമ്പു 
പറഞ്ഞതുപോലെ വകുപ്പുതലവന്മാര്‍ 
എന്‍െറ അദ്ധ്യാപകരായിരുന്നു എ 
ന്നതും എന്നോടൊത്ത്‌ എന്‍െറ ശിഷ്യ 
ന്മാരും ഉണ്ടായിരുന്നു എന്നതുമാണ്‌. 
ഇതിന്‍െറ പ്പയോളുനം അതീവ രമ്യ 
മായ, അനുരഞ്ജുനപരമായ ഒരു ഗൃ 
ഹാന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു 
എന്നതാണ്‌. 








വിടെത്തന്നെ പണി ചെയ്യാനും ഭാഗ്യമുണ്ടായി. 

ചോദ്യം: സാറിന്‍െറ അദ്ധ്യാപന രീതി ഒന്നു 
വിവരിക്കാമോ? 

ഉത്തരം: അദ്‌ ധ്യാപനരീതിയെപ്പററി ചില 
പൊതുമാനദണ് ഡങ്ങളും അതിന്‌ ചില പൊതു 
സ്രമ്പദായങ്ങളും ഉണ്ടെങ്കിലും ഓരോ അ 
ദ്ധ്യാപകന്‍െറയും വൃക്‌ തിത്വം അനുസരിച്ച്‌ 
ഒരാളിന്‍െറ രീതി അനുൃഭിന്നമായിത്തീരുന്നു. 
എന്നെ സംബന്‌ ധിച്ചാണെങ്കില്‍ ഒന്നുരണ്ടു 
കാര്യങ്ങള്‍ ര പത്യേകിച്ചു പറയാനുണ്ട്‌. ക്ളാ 
സ്സുകളില്‍, വിശേഷിച്ചും ഉപരിപഠന ക്ളാസ്സു 
കളില്‍ ഒരു വിഷയത്തെപ്പററി സംസാരിക്കു 
മ്പോള്‍ ര്പതിപാദനത്തിന്‌ ഒരു അയവും സാ 
വകാശവും രസികത്വവും വരണമെന്നു 
ണ്ടെങ്കില്‍ കൈയില്‍ മുറുക്കിപ്പിടിച്ചിരിക്കുന്ന 


ഒരു സാധനം കൈതുറന്ന്‌ കാണിക്കുമ്പോഴുള്ള - 


അദ്‌ ധ്യാപക 


ജീവിതത്തിലെ 
ര്പിയപ്പെട്ടനിമിഷങ്ങള്‍ 


ക്കുംമുമ്പ്‌ കമ്മിററി ചെയ്ത നിയമവിരുദ്ധമായ 
നടപടി ചൂണ്ടിക്കാണിക്കാന്‍ ഞാന്‍ നന്നേ 
ബദ്ധപ്പെട്ടു. അതിദുഷ്ടനായി എന്‍െറമേല്‍ 
ചാടിവീണ സായിപ്പ്‌ കാര്യം കേട്ടു വന്നപ്പോള്‍ 
അല്പമൊന്നു തണുത്തു. നിയമത്തിനും നീതി 
ക്കുമെതിരായി ഒരു (പവൃത്തിയും യൂണിവേ 
ഴ്സിററിയില്‍ നിന്നുണ്ടാവില്ലെന്ന്‌ ഉറപ്പുതന്നു. 
എന്നിട്ടും ഞാന്‍ സംശയാലുവായിരുന്നു. ഒടു 
വില്‍ കമ്മിററി ചെയര്‍മാനായ ഉളളൂരിനെ 
ത്തന്നെ ബോധ്യപ്പെടുത്തി പാപ്പുവര്‍ത്ത്‌ ര 
ണ്ടാംപേരുകാരനായ എന്നെ നിയമിച്ചു. ര 
ണ്ടാംപേരുകാരന്‍ ഞാന്‍ ആയിരുന്നതുകൊ 
ണ്ടും ഒന്നാം പേരുകാരന്‍ അയോഗ്യനായി 
രുന്നതുകൊണ്ടുമാണ്‌ കാര്യം പററിയത്‌ . ഒന്നാം 
സ്ഥാനത്ത്‌ അയാളല്ലാതെ ലിസ്ററിലുളള മ 
ററാരെങ്കിലുമായിരുന്നെങ്കില്‍, അയാള്‍ക്കു 
ണ്ടായിരുന്ന അയോഗ്യത അവര്‍ക്കില്ലാതിരു 
ന്നതുകൊണ്ട്‌ ഞാന്‍ പരിഗണനാര്‍ഹനേ 
ആകുമായിരുന്നില്ല. അങ്ങനെ വീണ്ടും മാതൃ 
ഗൃഹമായ എന്‍െറ കോളേജില്‍ ഞാന്‍ എത്തി. 
ഓദ്യോഗിക ജീവിതത്തില്‍ ആറുവര്‍ഷം ഒഴി 
ച്ചാല്‍ ബാക്കി കാലം മുഴുവന്‍ ഞാന്‍ അവിടെ 
കഴിച്ചുകൂട്ടി. ഡോ. ഗോദവര്‍മ്മ, കോന്നിയൂര്‍ 
മീനാക്‌ ഷിഅമ്മ, ഇളംകുളം കുഞ്ഞന്‍പിളള 
എന്നിവര്‍ വകുപ്പദ്ധ്യക്‌ ഷരായിരിക്കേ അവ 
രുടെ കീഴില്‍ പണി ചെയ്യാനും അതോടൊപ്പം 
ഞാന്‍ പഠിപ്പിച്ചുവിട്ട പല ശിഷ്യരുമൊത്ത്‌ അ 


. കലാകരമുദി 35 


6723 


മട്ടില്‍ ഗ്പതിപാദ്യവിഷയത്തില്‍ അധീശത്വം 
നേടിയിരിക്കണം എന്ന്‌ എനിക്കൊരു നിര്‍ 
ബന്ധമുണ്ട്‌ . ഓര്‍മ്മയില്‍ കുറെ കാര്യങ്ങള്‍ 
സുക്ഷിച്ചുകൊണ്ടുചെന്ന്‌ അതൊന്നും വിട്ടു 
പോകാതിരിക്കാന്‍, ക്ളാസ്സില്‍ നില്‍ക്കു 
മ്പോള്‍തന്നെ പണിപ്പെട്ട്‌, ദഹിച്ചതും ദഹിക്കാ 
ത്തതുമായി സംഗതികള്‍ ഏതാണ്ടൊരു ച 
തഞ്ഞമട്ടില്‍ പറഞ്ഞുതീര്‍ക്കുക എന്നത്‌ എ 
നിക്കു വലിയ വിരോധമായിരുന്നു. അതു 
കൊണ്ട്‌ ഏതൊരു വിഷയവും നല്ല പിടികിട്ടി 
കൈവശമാക്കിയതിനുശേഷമേ അതു ഞാന്‍ 
പഠിപ്പിക്കാറുളളു. ഈ ഒരു ആത്മവിശ്വാസ 
മുണ്ടെങ്കില്‍ ക്ളാസ്സില്‍ നില്ക്കുമ്പോള്‍ ഞര 
മ്പുവലി ഉണ്ടാകേണ്ടതില്ല. നമ്മുടെ വീട്ടില്‍ 
വരുന്ന ആളുകളോട്‌ സംസാരിക്കുന്നതുപോ 
ലെയോ ഒരു സുഹൃത്‌ സദസ്സില്‍ വര്‍ത്തമാനം 
പറയുന്നതുപോലെയോ സ്വൈരമായും സുഖ 
മായും സംസാരിക്കാന്‍ കഴിയും. ഇത്‌ വിദ്യാര്‍ 
ത്ഥികളെ അദ്‌ ധ്യാപകനോട്‌ ഏററവും അടു 
പ്പിക്കുന്നു. ഇരുകൂട്ടര്‍ക്കും നടുവില്‍ ഒരകലം 
കൂടിയേ തീരു എന്ന്‌ ചില അദ്‌ ധ്യാപകന്മാര്‍ 
നിഷ്കര്‍ഷിക്കുന്നത്‌ ഈ ആത്മവിശ്വാസ 
രാഹിത്യം കൊണ്ടാണെന്നു തോന്നുന്നു. എ 
നെറ ശിഷ്യന്മാര്‍ ക്ളാസ്സുമുറിയിലും പുറത്തും 


“എന്‍െറ സുഹൃത്തുക്കളായിരുന്നു എങ്കില്‍ അ 


തിന്‍റ കാരണം ഇതാണ്‌. പക്ഷേ, വിദ്യാര്‍ 
ത്ഥികള്‍ അടുക്കവേ തന്നെ ഒരകലം അവര്‍ 





തന്നെ ദീക്ഷിച്ചുകൊള്ളും; സ്വന്തം. ജോലി 
ഇങ്ങനെ നിര്‍വഹിക്കുന്ന ഒരു അദ്ധ യാപകനു 
മായി. 
ചോദ്യം: സാറിന്‍െറ സങ്കല്പത്തില്‍ ഉത്തമ 
മായ ഗുരുശിഷ്യബന്ധം ഏതു വിധത്തുളള 
താണ്‌? 
ഉത്തരം; സങ്കല്പത്തിലും അനുഭവത്തിലും 
എന്നുവേണം പറയാന്‍. ഗുരുശിഷ്യന്‌ മാര്‍ പര 
സ്പരം എത്ര അറിയാന്‍ ശ്രമിക്കുമോ അത്ര 
യ്ക്കു നന്ന്‌. ആ ബന്ധം ഉത്തമമാകും. പ 
ക്ഷേ, അറിയുക എന്നതിന്‌ തരഭേദങ്ങളുണ്ട്‌ . 
ആദ്യമായി ഇരുകുടുരുടെയും കഴിവുകള്‍ അ 
ന്യോന്യം മാററുരച്ചുനോക്കണം. ഉരയ്ക്കാ 
നായി ഒരു തീരവ്രശമം നടത്തണമെന്നല്ല വി 
വക്ഷ. സ്വകൃത്യങ്ങളില്‍ ദത്താവധാനരായി 


ടുളള ഗുരുശിഷ്യന് മാര്‍ അതു ചെയ്തു്‌ 


കൊളളും. പിന്നൊന്ന്‌ ഇരുകൂട്ടരും അങ്ങോട്ടു 
മിങ്ങോട്ടും അവരുടെ സുഖദുഃഖങ്ങളില്‍, ,പ 
യാസങ്ങളില്‍, (പശ്നങ്ങളില്‍ എല്ലാം പങ്കു 
കൊണ്ടു ശീലിക്കണം. മറെറാരു തരത്തില്‍ 
പറഞ്ഞാല്‍ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്‌ 
. എന്ന തോന്നല്‍ യഥാര്‍ത്‌ ഥത്തിലുണ്ടാവണം. 
ഗുരു എല്ലാം പഠിപ്പിക്കുന്നില്ല. വളരെ കുറച്ചേ 
പഠിപ്പിക്കുന്നുളളു. പക്ഷേ, പഠിക്കേണ്ട വഴി 
കള്‍ എല്ലാം ശിഷ്യന്മാര്‍ക്കു തുറന്നിട്ടുകൊ 
ടുക്കണം. കഴിവുള്ളവര്‍ അതിലെ പോകും. എല്ലാ 
ശിഷ്യന്മാരും ഒരേ തരത്തില്‍ ശ്രേഷ്ഠന്മാ 
രായിത്തീരും, കണ്ടെത്തുന്ന വരായിത്തീരും എ 
ന്നൊക്കെ വ്യാമോഹിക്കുന്നത്‌ അബദ്ധമാണ്‌. 
ചോദ്യം: ഒരു അദ്ധ്യാപകന്‍ എല്ലാക്കാലവും 
ഒരു വിഷയം തന്നെ പഠിപ്പിക്കുക എന്നതാണോ 
അതോ എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു ശീലി 
ക്കുക എന്നതാണോ അവര്‍ക്കും വിദ്യാര്‍ത്ഥി 
കള്‍ക്കും നല്ലത്‌ ? ളു 


ഉത്തരം: ആദ്യത്തേതാണ്‌ വളരെ എളുപ്പം.” 


രണ്ടാമത്തേതു വളരെ ,പയാസവും. നല്ലതേത്‌ 
എന്നു ചോദിച്ചാല്‍ രണ്ടുഭാഗത്തും അനുകൂല 
മായ ന്യായങ്ങളുണ്ട്‌ . ഒരു വിഷയംതന്നെ തു 
ടരെ പഠിപ്പിഎകൊണ്ടിരിക്കുന്നത്‌ അതില്‍ 
ആധിപത്യം കിട്ടാന്‍ സഹായിക്കും. പക്ഷേ, 
അവിടംകൊണ്ടു നില്‍ക്കാതെ അതിന്‍മേല്‍ 
ഉപരിഗവേഷണം അന്യൂനം നടത്തിക്കൊണ്ടി 
രിക്കുകയാണെങ്കില്‍ ആ വിഷയത്തെ സംബ 
ന്ധിക്കുന്ന, മൊത്തം വിജ്‌ ഞാനമണ്ഡലത്തെ 
തന്നെ കൂടുതല്‍ വികസിപ്പിക്കാനും പുരോഗ 
മിപ്പിക്കുവാനും ആ അദ്ധ്യാപകനു കഴിയും. 
പല അഭിജ്‌ ഞ്രഗന്ഥങ്ങളും അയാള്‍ക്കു വപ 
ണ്‌ ഡിതലോകത്തിനു മുമ്പാകെ കാഴ്ചവ 
യ്ക്കാനും സാധിക്കും. അതിനുപകരം ഒരു 
വിഷയം മൂന്നോ നാലോ വര്‍ഷം കൊണ്ട്‌ 
പഠിച്ചൊന്നു ശരിപ്പെടുത്തിക്കഴിഞ്ഞതില്‍ 


പ്പിന്നിട്‌ ആ പഠിച്ചതൊക്കെ എക്കാലവും . 


ആവര്‍ത്തിച്ചുകൊണ്ടിരിക്കുവാന്‍ മാൃതമാണ്‌ 
ഭാവമെങ്കില്‍ അതുകൊണ്ട്‌ ഒരു വിശേഷവും 
ആര്‍ക്കും സിദ്‌ ധിക്കുകയില്ല. 
പല വിഷയങ്ങള്‍ മാറിമാറി പഠിപ്പിക്കുന്നി 
ടത്ത്‌ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്‌ . ്പീഡിഗ്രഗി, 
ബി.എ. ക്ളാസ്സുകളില്‍ കുറച്ചൊക്കെ മാരി 
പഠിപ്പിച്ചേ ഒക്കുകയുളളുതാനും. ആണ്ടുതോറും 
മി മാറുന്ന പാഠപുസ്തകങ്ങളുടെ രീതി 
' അനുസരിച്ച്‌ പക്ഷേ, എം.എ. ക്ളാസ്സുകളില്‍ 


പല വിഷയങ്ങള്‍ പഠിപ്പിക്കാന്‍ ഓരോന്നിനും 
വേണ്ടിവരുന്ന തയ്യാറെടുപ്പ്‌ ചില്ലറയൊന്നുമല്ല. 
ഒരുപുതിയ വിഷയം ഉചിതസാമ്യരഗികള്‍ എല്ലാം 
ശേഖരിച്ച്‌ ശ്രദ്ധാപൂര്‍വ്വം പഠിക്കുകയാ 
ണെങ്കില്‍ ഒരാറുമാസമെങ്കിലും വേണം ഏതാ 
ണ്ടൊരു പരുവത്തില്‍ ഉപസ്ഥിതി നേടാന്‍. 
അതൊരു തുടക്കമേ ആവുന്നുളളു. പഠിപ്പിച്ചു 
വരുമ്പോഴേ, നേടിയ അവ്യക്തമായ അറിവ്‌ 
വ്യക്തീഭവിച്ച ഗ്രതിഷ്ഠിതമാവു. അങ്ങനെ 
വരുമ്പോള്‍ വളരെ വര്‍ഷങ്ങള്‍ കൊണ്ടേ എല്ലാ 
വിഷയങ്ങളും തൃപ്തികരമായി പഠിപ്പിക്കാന്‍ 
കഴിയുന്ന ഒരദ്ദ്‌ ധ്യാപകനായിത്തീരാന്‍ പററൂ. 
ഇങ്ങനെയാണെങ്കിലും ഇതില്‍ രസവാസന 


കളുടെ പ്രശ്‌നങ്ങളുണ്ട്‌. ചില അദ്ധ്യാപകരുടെ 


അഭിരുചിയും നൈസര്‍ഗികമായ വാസനയും 
മിടുക്കും ചില വിഷയങ്ങളില്‍ മാരതമായിരി 
ക്കും. അവരെക്കൊണ്ട്‌ --കഴുതയെ ഭാരമെടു 
പ്ലിക്കുന്നതുപോലെ ഏതു ചുമടും എടുപ്പി 
ക്കാന്‍ തുടങ്ങിയാല്‍ അവര്‍ക്കും നേട്ടമില്ല, അ 


“ വരുടെ ശിഷ്യന്മാര്‍ക്കും ഗുണമുണ്ടാവില്ല. അ 


വര്‍ക്കു മുന്പു പറഞ്ഞവിധത്തിലുളള സാരമായ 


“ സംഭാവനകളൊന്നും സാംസ്കാരിക ലോക 


ത്തിനു നല്‍കാനാവില്ല. ചുരുക്കം പില അപ 
വാദങ്ങള്‍ ഇതിനുണ്ടാകാം എന്ന്‌ സമ്മതിച്ചു 
കൊണ്ടാണ്‌ ഇത്രയും പറഞ്ഞത്‌. കൂട്ടത്തില്‍ 
എന്‍െറ കാര്യം പറയട്ടെ. എം.എ. വിഷയങ്ങ 
ളില്‍ ഭാഷാശാസ്‌(തമൊഴിച്ച്‌ എല്ലാം ഞാന്‍ 
പഠിപ്പിച്ചിട്ടുണ്ട്‌ . വ്യാകരണം ഒരു ചുരുങ്ങിയ 
കാലംമാ്രതം. ഏറിയ കാലം സാഹിതൃശാ 
സ്ത്രവും കേരളചരിയതവും ്രാചീന-മധ്യ 


' കാല-ആധുനിക (ഗന ഥങ്ങളും സാഹിതൃ 


ചരിത്രവുമാണ്‌ പഠിപ്പിച്ചിരുന്നത്‌. 

ചോദ്യം: ക്ളാസ്ത്മുറികളാണല്ലോ സാറിന്‍െറ 
വിമര്‍ശനരതിന്‍െറ വിളഭൂമി. അതു അങ്ങനെ 
ആയിരിക്കുന്നതുകൊണ്ടുളള നേട്ടങ്ങള്‍ വിശ 
ദീകരിക്കാമോ? [ 

ഉത്തരം: ചോദ്യത്തിന്‍െറ ആദ്യഭാഗം ഞാന്‍ 
തന്നെ പല തവണ ഉത്തരമായി പറഞ്ഞിട്ടുളള 
താണ്‌- വിശദീകരിക്കാനാവാത്തവിധം ഉളള 
ഒരു അനുഭവമാണ്‌ അത്‌. ക്ളാസ്സില്‍ സം 
സാരിച്ചുകൊണ്ടു നില്‍ക്കുമ്പോള്‍ പഠിപ്പിക്കുന്ന 
വിഷയത്തിന്‍െറ, അന്നുവരെ ഞാന്‍ കണ്ടിട്ടി 
ല്ലാത്ത ചില വശങ്ങള്‍ ഞാന്‍ കാണാറുണ്ട്‌. 
അതെപ്പററി പുതിയ വെളിച്ചങ്ങള്‍ പലപ്പോഴും 
മനസ്സില്‍ വന്നുവീഴാറുണ്ട്‌ . അവയില്‍ ചിലത്‌ 
ക്ഷണദംഗുരങ്ങളാണ്‌, മററു ചിലത്‌ മനസ്സില്‍ 
തങ്ങിനില്‍ക്കും. പിന്നീട്‌ സാവകാശമായി ഇ 
രിക്കുന്ന അവസരത്തില്‍ അതു വികസിക്കാന്‍ 
തുടങ്ങും. അല്ല, ഞാന്‍ വികസിപ്പിച്ചെടുക്കും. 
അതിന്‍െറ അടയാളങ്ങള്‍, പ്രതിഫലനങ്ങള്‍ 
"കൈരളിയുടെ കഥയില്‍ കുറച്ചധികം കാണാം, 
കുറെയൊക്കെ തിരഞ്ഞെടുത്ത (പബന്‌ ധങ്ങ 
ളിലും ചിലപ്പോള്‍ ഈ ആശയങ്ങള്‍ ഉലയിലൂതി 
മിനുക്കുന്നത്‌ ചില യ പസംഗങ്ങളിലായിരിക്കും. 

ചോദ്യം: ഏ.ആര്‍. രാജുരാജുവര്‍മ്മയില്‍ 
തുടങ്ങുന്ന ഒരു പാരമ്പര്യത്തിന്‍െറ കണ്ണി ഇ 
വിടെ മുറിയുന്നു” എന്ന്‌, സാറിന്‍െറ യാത 
യയപ്പു യോഗത്തില്‍ മുണ്ടശ്ശേരി .രപസംഗിച്ചു 


_ തായി കേട്ടിട്ടുണ്ട്‌. ആ പാരമ്പര്യം എന്തായി 


രുന്നുവെന്ന്‌ പറയാമോ? 
ഉത്തരം: മുണ്ടശ്ശേരിയുടെ (പസ്താവം അര്‍ 


കലാകനമൂദി 37 


ME 


ത്ഥവത്തായിരുന്നു. ഏ.ആര്‍. രാജുരാജുവര്‍മ്മ 


1898-ല്‍ പഴയ മഹാരാജാസ്‌ കോളേജില്‍ 
നാട്ടുഭാഷാ പര്യവേക്ഷകന്‍ ആയി നിയമി - 
ക്കപ്പെട്ടു. അദ്ദേഹം 1918-ല്‍ ഉദ്യോഗത്തിലി 
രിക്കെ അന്തരിച്ച. 1935-ല്‍ അദ്ദേഹത്തിന്‍െറ 
(പധാന ശിഷൂന്‍ മാരിലൊരാള്‍---വി. കൃ 
ഷ്ണന്‍തമ്പി-അതേ ജോലിയില്‍ പഴയ 
കോളേജിന്‍െറ ഒരു പൊതുവിഭാഗമായിരുന്ന 
ആര്‍ട്ട്സ്‌ കോളേജില്‍ വന്നു. രാജുരാജുവര്‍മ്മ_ 
യ്ക്കും കൃഷ്ണന്‍തനമ്പിക്കും ഇടയ്ക്കുള്ള കു 
ലത്തെ മലയാളാധ്യാപകരില്‍ പ്രധുാനികളാ 
യിരുന്ന പി. അനന്തന്‍പിളളയും എന്‍. കുഞ്ഞി 
രാമന്‍പിളളയും ഏ.ആറിന്‍െറ .വത്സലശി 
ഷ്യന്‍ മാരായിരുന്നു. ആററൂര്‍ കൃഷ്‌ ണപ്പി 
ഷാരടി, ഏ.ആറുമൊത്ത്‌ കോളേജില്‍ പ്രവര്‍ 
ത്തിച്ചു. സാഹിത്യപഞ്ചാനനന്‍ പി.കെ. നാരാ 
യണപിളള കോളേജില്‍ അല്പകാലം (പവര്‍ 
ത്തിച്ചത്‌ ഏ.ആറിന്‍െറ ശിഷ്യനായിരുന്നതില്‍ 
പിന്നീടാണ്‌. അല്പകാലം കോളേജില്‍ ഉ 
ണ്ടായിരുന്ന സി.എസ്‌ . സുബഹ്‌ മണ്യന്‍ 
പോററിയും ഏ.ആറിന്‍െറ ശിഷ്യനായിരുന്നു. 
1935-ല്‍ കൃഷ്ണന്‍തമ്പി സമാഗതനായതോടെ 
അല്പകാലത്തുണ്ടായിരുന്ന മങ്ങല്‍ അസ്ത 
മിച്ച്‌ മലയാള വകുപ്പ്‌ ഒരു, നവജീവന്‍ നേടി. 
ഓണേഴ്സ്‌ കോഴ്‌സ്‌ ആദ്യമായി ആരംഭിച്ച 
തിനെപ്പററി മുമ്പു പറഞ്ഞുവല്ലോ. അദ്ദേഹ 
ത്തിന്‍െറ കാലം കഴിഞ്ഞിട്ട്‌ കുറെക്കാലം വീ 
ണ്ടും ഒരു അസ്ഥിരത വകുപ്പില്‍ സംഭവിച്ചു. 
പിന്നീട്‌ ഇങ്ങോട്ടുളള അദ്‌ ധ്യാപകന്മാരുടെ 
പട്ടിക നോക്കുന്നപക്ഷം ഏ.ആറിന്‍െറയോ 
കൃഷ്ണന്‍തമ്പിയുടെയോ അനന്തന്‍പിളളയു 
ടെയോ കുഞ്ഞിരാമന്‍പിളളയുടെയോ ശിഷ്യ 
ന്മാരോ ര പശിഷ്യന്മാരോ ആണ്‌ കാണാന്‍ 
കഴിയുന്നത്‌ . ഞാന്‍ റിട്ടയര്‍ ചെയ്തതോടെ 
അവിഛിന്നധാരയായ ആ പാരമ്പര്യം അവ 
സാനിച്ചു എന്നായിരിക്കണം മുണ്ടശ്ശേരി ഉ 
ദ്ദേശിച്ചത്‌ . ഞാന്‍ പോന്നിട്ടും പി, കരുണാ 
കരന്‍നായര്‍, ആനന്ദക്കുട്ടന്‍ എന്നിവര്‍ എ 
ന്‍െറ ശിഷ്യന്മാരായി അവിടെവന്നു, വളരെ 
ചുരുങ്ങിയ ഒരു കാലത്തേക്ക്‌ . പിന്നീട്‌ നബീസ 
ഉമ്മാളും പന്മന രാമചന്‌ ദന്‍നായരും വക്കു 
പ്പുമേധാവികളായതും ഞാന്‍ സ്മരിക്കുന്നു. 
പക്ഷേ, അവരോടൊപ്പം വകുപ്പില്‍ ഉണ്ടാ 
യിരുന്നവരുടെ ആചാര്യകം അവര്‍ക്കു സി 
ദ്ധിച്ചിരുന്നില്ല. എന്‍െറ കാലത്ത്‌ എനിക്കു 
ണ്ടായിരുന്ന വലിയൊരു ഭാഗയം, ഞാന്‍ മുമ്പു 
പറഞ്ഞതുപോലെ വകുപ്പുതലവന്മാര്‍ എന്‍െറ 


. അദ്‌ ധ്യാപകരായിരുന്നു എന്നതും എന്നോ 


ടൊത്ത്‌ എന്‍െറ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു 
എന്നതും ആണ്‌. ഇതിന്‍െറ (പയോജനം അ 
തീവ രമ്യമായ, അനുരഞ്ജുനപരമായ ഒരു 
അന്തരീക്‌ ഷം-ഒരു ഗൃഹാന്തരീക്ഷം ത 
ന്നെ--അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്‌, 
വളരെ, വളരെക്കാലം. മറെറാന്ന്‌ യാതൊരു 
കലവറയും കൂടാതെ എല്ലാ സംശയങ്ങള്‍ക്കും 
ഗുരുവിനോടോ ശിഷ്യനോടോ സതീര്‍ത്ഥ്യ 
നോടോ ചോദിച്ചു പരിഹാരം നേടാന്‍ ഏവര്‍ 
ക്കും കഴിയുമായിരുന്നു എന്നത്‌. കൂസലോ 
ശങ്കയോ വേണ്ടായിരുന്നു അതിന്‌ . ഒരാളിന്‍െറ്‌ 
ഉപദേശം വേറൊരാള്‍ക്കു സ്വീകരിക്കാന്‍ വൈ 
മനസ്യമേതും ഉണ്ടായിരുന്നില്ല. (തുടരും) 


